Kerala Gazette No . 25 dated 19th June 2012 . 
PART I 


Section 


iji 


കരല്ല 


2 (Fa 


GOVERS 


RNMENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1318 / ലെഗ്.എച്ച്2 / 2012/ നിയമം. 


തിരുവനന്തപുരം, 2012 ജനുവരി 20. 


1933 പൌഷം 30. 


2012 ജനുവരി 19 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനിപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 41 /2012 /DTP . 


2012 - ലെ 9 -ാം നമ്പർ ഓർഡിനൻസ് 


2012 - ലെ കേരള സഹകരണസംഘം ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണസംഘം ആക്റ്റ് വീണ്ടും 

- ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . -- 2011 - ലെ കേരള സഹകരണസംഘം (മൂന്നാം ഭേദഗതി) ഓർഡിനൻസ്, 
( 2011 - ലെ 45 ) 2011 ആഗസ്റ്റ് 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തി 
യിരുന്നതിനാലും ; 


2011 സെപ്റ്റംബർ 26 -ാം തീയതി ആരംഭിച്ച് 2011 നവംബർ 4 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമ 
സഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


-- ഭാര ത ത്തിന്റെ ഭര ണ ഘ ട ന യുടെ 213 -ാം അ നു ച് ചേഛദം (2 ) -ാം ഖണ്ഡം 
( എ ) ഉപഖണ്ഡപ്രകാരം 2011 - ലെ കേരള സഹകരണ സംഘം (മൂന്നാം ഭേദഗതി) 
ഓർഡിനൻസ് (2011 - ലെ 45 ), 2011 നവംബർ 7 -ാം തീയതി പ്രാബല്യമില്ലാതായി. 
തീർന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം എടുത്ത നടപടികൾ സാധൂകരിക്കുന്നതിനും 
വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുമായി 2011 - ലെ കേരള സഹകരണസംഘം (മൂന്നാം 
ഭേദഗതി) ഓർഡിനൻസ് (2011 - ലെ 51), 2011 നവംബർ 18 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2011 ഡിസംബർ 9 -ാം തീയതി ആരംഭിച്ച് അതേ ദിവസം അവസാനിച്ച കേരള 
നിയമസഭയുടെ സമ്മേളനത്തിൽ പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമ 
സഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


-- പസ് ത ഓർഡിനൻസിലെ വ്യവ സ്ഥ കൾ ചില രൂപ ഭേ ദ ങ്ങ ളോടു കൂടി 
നിലനിർത്താതിരിക്കുന്നപക്ഷം വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2012 - ലെ കേരള 
സഹകരണസംഘം ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- ( 2 ) ഇത് 2011 ആഗസ്റ്റ് 12 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1969 - ലെ 21 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1969 - ലെ കേരള സഹകരണസംഘം 
ആക്ടിന് ( 1969- ലെ 21 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3 - ഉം 4 - ഉം വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ, - 

(i) ഖണ്ഡം ( ഒ സി ) യിൽ, നിലവിലുള്ള ക്ലിപ്ത നിബന്ധനയ്ക്ക് പകരം 
ഇനി പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ ഒന്നിൽ കൂടുതൽ താലൂക്കുകളിൽ പ്രവർത്തനപദേശം ഉള്ള 
നിലവിലുള്ള സംഘങ്ങളുടെ ആസ്തികളും ബാദ്ധ്യതകളും വിഭജനം നടത്താതെ 
യാതൊരു പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കും രജിസ്റ്റർ ചെയ്യാൻ 
പാടില്ലാത്തതും സംഘങ്ങൾ അവയുടെ പ്രവർത്തനം, അങ്ങനെ വിഭജനം നടത്തിയ 
അതാത് സംഘത്തിന്റെ പ്രവർത്തന പ്രദേശത്തിനകത്ത് പരിമിതപ്പെടുത്തേണ്ടതുമാണ്. . 

- ( ii) ഖണ്ഡം( ക്യൂ ബി) യ്ക്ക് ശേഷം, ഇനി പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

-- “( ക്യു സി ) “ പെഷ്യൽ ആഫീസർ എന്നാൽ നില വിലുള്ള ഒരു 
സംഘത്തിന്റെ പ്രവർത്തനപദേശം വിഭജനം നടത്താതെ രജിസ്ട്രേഷൻ നേടിയ 
സംഘത്തിന്റെ ആസ്തികളും ബാദ്ധ്യതകളും സൂക്ഷിപ്പിൽ എടുക്കുന്നതിനും പുതിയ 
സം ഘ ങ്ങൾ രജിസ്റ്റർ ചെയ്യു ന്ന തിനും ആക്റ്റിലെ 28 -ാം വകു പ്പിൽ വ്യവസ്ഥ 
ചെയ്തിട്ടുള്ള പ്രകാരം കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും രജിസ്ട്രാർ നിയമിച്ച , 
അ സി സ്റ്റന്റ് രജി സ് ടാർ പദ വി യിൽ കുറയാത്ത , ഒരു ആ ഫീ സർ എന്ന് 
അർത്ഥമാകുന്നു . . 

- 4. 28 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 28 -ാം വകുപ്പിൽ, (1 സി ) 
ഉപവകുപ്പിന് ശേഷം, ഇനി പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 


- "" (1 ഡി ) ഈ ആക്റ്റിലോ വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, സംഘത്തിന്റെ പ്രവർത്തന പ്രദേശവും ആസ്തികളും 
ബാദ്ധ്യതകളും വിഭജനം നടത്താതെയുള്ളഏതൊരു പ്രാഥമിക സഹകരണ കാർഷിക 
ഗ്രാമ വികസന ബാങ്കിന്റെ രജിസ്ട്രേഷനും അത്തരത്തിൽ വിഭജനം നടത്താതെയുള്ള 
അങ്ങനെയുള്ള ഏതെങ്കിലും രജിസ്ട്രേഷൻ അനുസരിച്ചുള്ള കമ്മിറ്റിയുടെരൂപീകരണവും 
അസാധുവായിരിക്കുന്നതും പ്രവർത്തന പ്രദേശവും ആസ്തികളും ബാദ്ധ്യതകളും 
വിഭജനം നടത്താതെ രജിസ്ട്രേഷൻ നടത്തിയ അങ്ങനെയുള്ള സംഘങ്ങൾഓരോന്നിന് 
വേണ്ടിയും രജിസ്ട്രാർ സ്പെഷ്യൽ ആഫീസറെ നിയമിക്കേണ്ടതുമാണ്. 
- (1 ഇ ) അപ്രകാരം നിയമിതനായ സ്പെഷ്യൽ ആഫീസർ - 

(i) മുൻപുണ്ടായിരുന്ന സംഘത്തിന് അവകാശപ്പെട്ടതോ അവകാശ 
പ്പെട്ടതായി കാണപ്പെടുന്നതോ ആയ സ്വത്തുക്കളും മുതലുകളും വ്യവഹാരപ്പെടാവുന്ന 
തേർച്ചകളും സൂക്ഷിപ്പിൽ എടുക്കുകയോതന്റെ നിയന്ത്രണത്തിൻകീഴിൽ കൊണ്ടു 
വരികയോ ചെയ്യേണ്ടതും അങ്ങനെയുള്ള സ്വത്തുക്കൾക്കും മുതലുകൾക്കും വ്യവഹാര 
പ്പെടാവുന്ന തേർച്ചകൾക്കു മുള്ള നഷ്ട മോ ക്ഷ യമോ നാശമോ തട യു ന്ന തിന് 
ആവശ്യമായതോ യുക്തമായതോ ആയ നടപടികൾ സ്വീകരിക്കേണ്ടതും ; 

( i ) സംഘത്തിന്റെ പ്രവർത്തനപദേശവും ആസ്തികളും ബാദ്ധ്യതകളും 
വിഭജിക്കുന്നതിന് അങ്ങനെയുള്ള നടപടികൾ എടുക്കേണ്ടതും കൂടാതെ അപ്രകാരം 
വിഭജിക്കപ്പെട്ട സംഘത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ സംഘം രജിസ്റ്റർ 
ചെയ്യുന്നതിനും കമ്മിറ്റി രൂപീകരിക്കുന്നതിനുമുള്ള എല്ലാ നടപടികളും എടുക്കേണ്ടതും ; 

- (ii) അങ്ങനെയുള്ള വിഭജനം ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി 
മുതൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ പൂർത്തീകരിച്ചിരിക്കേണ്ടതുമാണ്. . 

5. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2011 - ലെ കേരള സഹകരണസംഘം (മൂന്നാം 
ഭേദഗതി) ഓർഡിനൻസ് (2011- ലെ 51 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


റ്റി . വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


